Kerala Gazette No. 25 dated 27th November 2012 . 
PART I 


VMENT OF 


കേരള സർക്കാർ 

- സംഗ്രഹം 
സാമൂഹ്യക്ഷേമവകുപ്പ്- വകുപ്പിൽ പ്രവർത്തിക്കുന്ന വൺഡേ ഹോം 
നിർഭയ ഷെൽട്ടർ ഹോമായി മാറ്റുന്നതിനും നടത്തിപ്പ് ചുമതല 
മഹിളാ സമഖ്യ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിനും 
അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


സാമൂഹ്യക്ഷേമ ( ബി) വകുപ്പ് 


സ . ഉ . ( സാധാ) നമ്പർ 459/ 2012 / സാ . ക്ഷേ . വ . തീയതി, തിരുവനന്തപുരം, 2012 ഒക്ടോബർ 16. 


പരാമർശം: - 27 - 7 - 2012 - ലെ സാമൂഹ്യ ക്ഷേമ ഡയറക്ടറുടെ എൻ/ 23005/ 12 
നമ്പർ കത്ത്. 

ഉത്തരവ് 
സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ പൂജപ്പുര സാമൂഹ്യക്ഷേമ സ്ഥാപന സമുച്ചയത്തിൽ 
ഇപ്പോൾ വൺഡേ ഹോം ആയി പ്രവർത്തിച്ചു വരുന്ന കെട്ടിടം നിർഭയ ഷെൽട്ടർ 

ഹോം ആയി പരി വർത്തനം ചെയ്യു ന്ന തിനും ഇതിന്റെ പ്രവർത്തന ചുമതല 
തിരുവനന്തപുരം മഹിളാ സമഖ്യ സൊസൈറ്റിയെ ഏൽപ്പിക്കുന്നതിനും ഇക്കാര്യം 
ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും അനുമതി നൽകി ഉത്തരവുണ്ടാകണമെന്ന് 
പരാമർശത്തിലെ കത്ത് പ്രകാരം സാമൂഹ്യക്ഷേമ ഡയറക്ടർ അഭ്യർത്ഥിക്കുകയുണ്ടായി. 

- സർക്കാർ ഇക്കാര്യം വിശദമായി പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പൂജപ്പുര 
യിലെ സാമൂഹ്യ ക്ഷേമ സ്ഥാ പന സമുച്ചയത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുവരുന്ന 
വൺഡേ ഹോം നിർഭയ ഷെൽട്ടർ ഹോം ആയി പരിവർത്തനം ചെയ്യുന്നതിനും 
ഇതിന്റെ നടത്തിപ്പ് ചുമതല കേരള മഹിളാ സമഖ്യ സൊസൈറ്റിയെ ഏൽപ്പിക്കു 
ന്നതിനും നിർഭയ ഹോം ആരംഭിക്കുന്ന വിവരം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതിനും 
സാമൂഹ്യക്ഷേമ ഡയറക്ടർക്ക് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


റ്റി . കെ . രാധാകൃഷ്ണ ൻ, 

അണ്ടർ സെക്രട്ടറി, 
പ്രിൻസിപ്പൽ സെക്രട്ടറിക്കുവേണ്ടി. 


സാമൂഹ്യക്ഷേമ ഡയറക്ടർ, തിരുവനന്തപുരം. 
പ്രിൻസിപ്പൽ അക്കൗണ്ടന്റ് ജനറൽ (ഓഡിറ്റ്), തിരുവനന്തപുരം. 
അക്കൗണ്ടന്റ് ജനറൽ ( എ . ആന്റ് ഇ ), തിരുവനന്തപുരം. 
അക്കൗണ്ടന്റ് ജനറൽ ( ഡി. ബി. സെൽ), തിരുവനന്തപുരം. 
കരുതൽ ഫയൽ/ഓഫീസ് പകർപ്പ്. 


